Regn . No. KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


ം 
सत्यमेव जयते 


- Reg. No. KL /TV ( N )/634 / 2015-17 


കേരള സർക്കാർ Gov 
ernment of Kerala 

2015 


GOVERNME 


കര 


രള സർക 


ാർ 


ക്ക് 


NMENT OF 


TERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 4 


തിരുവനന്തപുരം, 

ചൊവ്വ 


2015 മാർച്ച് 31 
31st March 2015 

1190 മീനം 17 
17th Meenam 1190 


നമ്പർ 


Vol. IV 


No . 


Thiruvananthapuram, 

Tuesday 


1937 ചൈതം 10 
10th Chaithra 1937 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


Stationery Department 

ലഘു ദർഘാസ് പരസ്യം 
നമ്പർ എസ് . ഇ . 2 / 208 / 2015. 

2015 മാർച്ച് 9. 
2015 - 16 കാലയളവിൽ (31 - 3 - 2016 വരെ) എറണാകുളം മേഖലാ സ്റ്റേഷനറി ആഫീസിലെ ഗതാഗത കയറ്റിറക്കു 
ജോലികൾ ഏറ്റെടുത്തു നടത്തുന്നതിന് “ സ്റ്റേഷനറി സാധനങ്ങളുടെ ഗതാഗതം, സ്റ്റോക്ക് ചെയ്യൽ, മറ്റനുബന്ധ ജോലികൾ 
ഇവയ്ക്കുള്ള4/2014 - 15 നമ്പർ ദർഘാസ്” എന്ന മേലെഴുത്തോടുകൂടി മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാസ് ഫോറം എറണാകുളം മേഖലാ സ്റ്റേഷനറി ആഫീസിൽ നിന്നും പ്രവൃത്തി ദിനങ്ങളിൽ 2015 ഏപ്രിൽ 9 -ാം തീയതി 
2 മണിവരെ ലഭിക്കുന്നതാണ്. 
ദർഘാസ് ഫോറത്തിന്റെ വില : 

- അസ്സൽ - 600+ 5 % വാറ്റ് നികുതി. 

പകർപ്പ് - 300 + 5 % വാറ്റ് നികുതി. 
ദർഘാസിനോടൊപ്പം - 100 - ന്റെ മുദ്രപത്രത്തിൽ യഥാവിധി തയ്യാറാക്കിയ പ്രാഥമിക കരാർ ഉടമ്പടിയും നിരതദ്രവ്യമായി 
1000 - (ആയിരം രൂപ മാത്രം) ഹാജരാക്കേണ്ടതാണ്. 

ദർഘാസ് തുറക്കുന്ന തീയതി- 9 -4- 2015, 3 മണി. 

കൂടുതൽ വിവരങ്ങൾക്ക് ആഫീസ് പ്രവൃത്തി ദിനങ്ങളിൽ നേരിട്ടോ ഫോൺ മുഖേനയോ ബന്ധപ്പെടുക. 
മേഖലാ സ്റ്റേഷനറി ആഫീസ്, 

( ഒപ്പ്) 
എറണാകുളം, കൊച്ചി- 30 . 

അസിസ്റ്റന്റ് സ്റ്റേഷനറി കൺട്രോളർ ഇൻ- ചാർജ്ജ്. 
email: acsekm @ gmail.com 


